Regn . No . KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No, KL / TV ( N )/ 634/2018 - 20 


കേരള സർക്കാർ 
Government of Kerala 

2019 


सत्यमेव जयते 


COVERN 


4 


- 


കര 


ാർ 


ല്ല സർക്ക 
VMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 


തിരുവനന്തപുരം, 

ചൊവ്വ 


2019 സെപ്റ്റംബർ 17 
17th September 2019 

1195 കന്നി 1 
1st Kanni 1195 


നമ്പർ 


Vol. VIII 


No. 


Thiruvananthapuram , 

Tuesday 


1941 ഭാദം 26 
26th Bhadra 1941 


PART III 
Co -operative Department 


പാലക്കാട് സഹകരണ സംഘം ജോയിന്റ് 
രജിസ്ട്രാർ ( ജനറൽ) പുറപ്പെടുവിക്കുന്ന ഉത്തരവ് 


( ഹാജർ: അനിത ടി. ബാലൻ) 


നമ്പർ 7200/2017/ എ . ഇ .എൽ. 

2019 ജൂ ലൈ 26. 
വിഷയം : - സഹകരണ വകുപ്പ്- ഷുഗർ ഫാക്ടറി 

എംപ്ലോയീസ് സഹകരണ കൺസ്യൂമർ സ്റ്റോർ 
ക്ലിപ് തം നമ്പർ പി . 612 - ന്റെ പ്രവർത്തനം 
സമാപ്തീകരിക്കുന്നത് സംബന്ധിച്ച്. 


പരാമർശം - (1) ചിറ്റൂർ സഹകരണ സംഘം അസിസ്റ്റന്റ് 

രജിസ്ട്രാർ (ജനറൽ) - ടെ 30 - 10 - 2017 - ലെ 
100/ 2017 (1) നമ്പർ കത്ത് . 


- ഷുഗർ ഫാക്ടറി എംപ്ലോയീസ് സഹകരണ കൺസ്യൂമർ 
സ്റ്റോർ ക്ലിപ്തം നമ്പർ പി . 612 വർഷങ്ങളായി പ്രവർത്തന 
രഹിതമായിരുന്നുവെന്നും ആയതിന്റെ പ്രവർത്തനം സംബന്ധിച്ച് 

കേ രള സഹകരണ നിയമം 6 6 -ാം വകുപ്പ് പ്രകാരം 
അന്വേഷണം നടത്തുകയുണ്ടായെന്നും സ്വന്തമായി ആഫീസോ 
ഭരണസമിതിയോ അഡ്മിനിസ്ട്രേറ്ററോ മറ്റ് ആസ്തികളോ 
ഇല്ലാത്ത പ്രസ്തുത സംഘത്തെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് 
യാതൊരു സാദ്ധ്യതയും ഇല്ലെന്നും ആയതിനാൽ സംഘത്തിന്റെ 
പവർത്തനം സമാപ് തീ ക രിക്കു ന്നതിനുള്ള നട പടികൾ 
സ്വീക രി ക്ക ണ മെന്നും പരാമർശം (1 ) പ്രകാരം ചിറ്റൂർ 
സഹ ക ര ണ സംഘം അസിസ്റ്റന്റ് രജി സ് ടാർ ( ജ ന റൽ) 
അപേക്ഷിച്ചിരിക്കുന്നു . ആയത് സംബന്ധിച്ച് പരാമർശം ( 2 ) 
പ്രകാരം ചിറ്റൂർ സർക്കിൾ സഹകരണ യൂണിയൻ സെക്രട്ടറി/ 
ചെയർമാൻ, പാലക്കാട് ജില്ലാ സഹകരണ ബാങ്ക് ജനറൽ 
മാനേജർ എന്നി വ രോട് അഭിപ്രായം ആരാ ഞ്ഞി രുന്നു . 
സംഘത്തിൽ നിന്നും ബാങ്കിന് ? 7,10, 550.93 കിട്ടാനുണ്ടെന്നും 
? 1,75, 993 .28 സംഘത്തിന് കൊടുക്കാനുണ്ടെന്നും ജനറൽ 
മാനേജർ അറിയിക്കുകയും ബാങ്കിൽ നിന്നും സംഘത്തിന് 
കൊടുക്കേണ്ട സംഖ്യ കഴിച്ച് ബാക്കി തുക ബാങ്കിലേക്ക് 
ലഭ്യമാക്കണമെന്നും പരാമർശം ( 3) പ്രകാരം അപേക്ഷിച്ചു . ടി 
സാഹചര്യത്തിൽ തികച്ചും പ്രവർത്തനരഹിതമായ പ്രസ്തുത 
സംഘത്തെ പുനരുദ്ധീകരിക്കുന്നതിന് യാതൊരു സാദ്ധ്യതയും 
ഇല്ലെന്ന് ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതിനാൽ താഴെ പരാമർശിക്കുന്ന 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. 


(2) ഈ ആഫീസിൽ നിന്നും ചിറ്റൂർ സർക്കിൾ 

സഹകരണ യൂണിയൻ സെക്രട്ടറി/ ചെയർമാൻ, 
പാലക്കാട് ജില്ലാ സഹകരണ ബാങ്ക് ജനറൽ 
മാനേജർ എന്നിവർക്ക് നൽകിയ 12 -12- 2017 -ാം 

തീയതിയിലെ ഇതേ നമ്പർ കത്ത്. 
(3) ജില്ലാ ബാങ്ക് ജനറൽ മാനേ ജർ 
(ഇൻ- ചാർജ്)- ടെ 6-3- 2018 - ലെ HO / INSP / 
2017 -18 നമ്പർ കത്ത്. 


Gaz. No . 37 /2019 /DTP ( Co -operative ). 


269 


194 


KERALA GAZETTE 


[PART III 


Categorical Statement 


1. Name and Number of the Society - Kasaragod 

District Social Workers Welfare Co-operative 
Society K -577. 


2 . Date of Registration - 11 -7- 2019 . 


ഉത്തരവ് 
ഷുഗർ ഫാക്ടറി എംപ്ലോയീസ് സഹകരണ കൺസ്യൂമർ 
സ്റ്റോർ ക്ലിപ്തം നമ്പർ പി . 612 - ന്റെ പ്രവർത്തനം കേരള 
സഹ ക ര ണ സംഘം നിയ മ ത്തിലെ 71 ( 1 ) വകു പ്പി ന് 
അനുസ്യ ത മായി നിർ ത്തൽ ചെയ്തു കൊണ്ട് ഇതിനാൽ 
ഉത്തരവാകുന്നു . 

പ്രസ്തുത സംഘ ത്തിന്റെ ലിക്വിഡേറ്ററായി ചിറ്റൂർ 
സഹ ക രണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജ നറൽ) 
ആഫീസിലെ കൊഴിഞ്ഞാമ്പാറ യൂണിറ്റ് ഇൻസ്പെക്ടറെ കേരള 
സഹകരണ സംഘം നിയമത്തിലെ 72 -ാം വകുപ്പിനനുസൃതമായി 
ഇതിനാൽ നിയമിച്ചുകൊള്ളുന്നു . ലിക്വിഡേറ്റർ ഉടൻതന്നെ 
സംഘം റിക്കാർഡുകളുടെയും ആസ്തികളുടെയും ചാർജ്ജ് 
ഏറ്റെടുക്കേണ്ടതും അപ്പീൽ കാലാവധിയായ 60 ദിവസത്തിനു 
ശേഷം സമാപ്തീകരണ നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. 
ലിക്വിഡേറ്റർ ചാർജ്ജ് എടുത്ത തീയതിയിലെ കടധന പട്ടിക , 
ചാർജ്ജ് എടുത്ത തീയ തി യിലെ ആ സ് ി ക ളു ടെയും 
റിക്കാർഡുകളുടെയും പട്ടിക , ചാർജ്ജ്എടുത്ത തീയതി എന്നിവ 
യഥാസമയം ഈ ആഫീസിലേക്ക് സമർപ്പിക്കേണ്ടതാണ്. 


3. Address - Panathady, Panathady P. 0 . 


4 . Liability — Limited . 


5. Area of operation - Kasaragod District except 

Thrikaripur Panchayath . 


6. Main Objects — Social Welfare. 


സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ഒപ്പ്) 
( ജനറൽ) ഓഫീസ്, 

ജോയിന്റ് രജിസ്ട്രാർ 
പാലക്കാട്. 

( ജനറൽ). 


7 . Type of Society - Miscellaneous Societies- (1 ) 

Social Welfare Societies -Better living societies, 
Literary Societies and Welfare Societies, as per 
Rule 15 -12 (1 ). 


8. Authorised Share Capital 7 1, 00,00, 000. 


9 . Maximum borrowing power — 150 times of the 

paid up Share Capital Plus Reserve Fund . 


REGISTRATION CERTIFICATE 
No . 0 - 5045 /2019 . 

| 11th July 2019 . 
I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 ( Act 21 of 1969 ) that 
the following Society that the particulars which is 
furnished in the Categorical Statement is registered by me 
today as a Co -operative Society under the said Act on the 
basis of limited liability and that the bye - laws of the 
undermentioned Societies are also hereby registered under 
the said section . 


Office of the Joint Registrar of 
Co- operative Societies ( General ), 
Kasaragod. 


| ( Sd.) 
Joint Registrar of 
Co - operative Societies 

(General). 


270 


